Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


सत्यमेव जयते 


വSH 


GOVERN 


കരള 


ിം 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2015 ഏപ്രിൽ 7 

7th April 2015 
1190 മീനം 24 
24th Meenam 1190 


നമ്പർ 


Vol. IV 


No. 


Thiruvananthapuram, 

Tuesday 


1937 ചൈതം 17 
17th Chaithra 1937 


PART III 


Medical Education Department 


ദർഘാസ് പരസ്യം 


ടെണ്ടർ സമർപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന തുകയുടെ 
ഒരു ശതമാനം നിരതദ്രവ്യമായി സൂപ്രണ്ടിന്റെ പേരിൽ ഡിമാന്റ് 
ഡാറ്റായി ടെണ്ടറിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ 
തുറക്കുന്ന ദിവസം അവധി പ്രഖ്യാപിക്കുക യാ ണെ ങ്കിൽ 
അതിനടുത്ത പ്രവൃത്തിദിവസം ടെണ്ടറുകൾ തുറക്കുന്ന 
തായിരിക്കും. ദർഘാസ് കാരണസഹിതമോ അല്ലാതെയോ 
തള്ളി ക്ക ള യു ന്ന തിനുള്ള അധികാരം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമാണ്. ടെണ്ടർ തുറക്കുന്നതിന് മുമ്പായി 9- 4- 2015 , 
ഉച്ചയ്ക്ക് 1.30 മണിക്ക് പരസ്യ ലേലംഉണ്ടായിരിക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ അന്നേദിവസം ? 5,000 ഇ . എം . 
ഡി . കെട്ടിവയ്ക്കേണ്ടതാണ്. 


നമ്പർ ജി1-713 /2015/ എം . സി .എച്ച്. 2015 ഫെബ്രുവരി 25. 

തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിൽ 
ഒരുവർഷത്തേക്ക് വാഹന പാർക്കിംഗ് ഫീ പിരിക്കുന്നതിന് 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ താഴെപ്പറയുന്ന നിബന്ധന 
കൾക്ക് വിധേയമായി ക്ഷണിച്ചുകൊള്ളുന്നു . 

ടെണ്ടർ അയയ്ക്ക്വന്ന കവറിനു പുറത്ത് ജി1- 713 / 15 / 
എം . സി. എച്ച്. എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
മുഖവില ? 3, 00, 000. 

ദർ ഘാസ് ഫോറത്തിന്റെ വില ( വിൽപ്പന നികുതി 
ഉൾപ്പെടെ) : 

ഒറിജിനൽ ? 600 + വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് ? 300 + വാറ്റ്. 
ദർഘാസ് വിൽപന തുടങ്ങുന്ന തീയതി 20- 3- 2015. 

ദർഘാസ് വിൽപന അ വ സാ നിക്കുന്ന തീയതിയും 
സമയവും - 8 - 4 - 2015, 3 മണി. 

ദർഘാസ് സമർപ്പി ക്കേണ്ട അ വ സാന തീയതിയും 
സമയവും 9- 4- 2015, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 9 - 4- 2015 , 
2 മണി. 


- നിബന്ധനകൾ 


1. ഏറ്റവും കൂടിയ തുകയ്ക്ക് ക്ക് ടെണ്ടർ വയ്ക്കുന്ന 
വ്യക്തിക്ക് (ദർഘാസ്/ ലേലം കൊള്ളുന്നു ) ഒരു വർഷ 
ത്തേക്ക് നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പിക്കു 
ന്നതും ടി വ്യക്തി പ്രസ്തുത തുക മുഴു വൻ 
മെഡിക്കൽ കോളേജ് ആശു പത്രി സൂപ ണ്ടിന്റെ 
ഓഫീസിൽ അടയ്ക്കേണ്ടതും ? 100- ന്റെ മുദ്രപ്പത 
ത്തിൽ ഉടമ്പടി മൂന്ന് ദിവസത്തിനകം ഒപ്പു വച്ച് 
നൽകേണ്ടതുമാണ്. 


423 


11TH JANUARY 2014.) 


MEDICAL EDUCATION DEPARTMENT 


2. കൂടു തൽ തുകയ്ക്ക് ദർഘാസ് സമർപ്പിച്ചിട്ടുള്ള 

വ്യക്തി മൊത്തം തുകയുടെ 25 % അപ്പോൾത്തന്നെ 
ഓഫീസിൽ അ ട യ് ക്കേ ണ്ട തും ബാക്കി തുക 
ഉടമ്പടിയോടൊപ്പം മൂന്ന് ദിവസത്തിനകം ഡിമാന്റ് 

ഡാറ്റായി ഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 
3. നടത്തിപ്പിനുള്ള അവകാശം ഒരു കാരണവശാലും 
ഒരു വർഷത്തിൽ കൂടു തൽ അനു വ ദിക്കു ന്ന ത ല്ല . 

നടത്തിപ്പിനുള്ള അവകാശം കൈമാറാൻ പാടുള്ളതല്ല . 
4. ഇരുചക വാ ഹ ന ങ്ങൾക്ക് പാർക്കിംഗ് ഫീ 

- ഈടാക്കുന്നതല്ല . 
5. ഇരുചക്രവാഹനങ്ങളുടെ പാർക്കിംഗിന് പ്രത്യേക സ്ഥലം 

ഡെപ്യൂട്ടി സൂപണ്ട് നിർണ്ണയിച്ചു തരു ന്ന തു 
മായിരിക്കും. 
6. പാർക്കിംഗ് ഫീ നിരക്ക്- നാൽചക, മുച്ചക്ര വാഹനങ്ങൾ: 
എട്ടു മണിക്കൂർ വരെ 110 , 8 മണിക്കൂർ മുതൽ 
24 മ ണിക്കൂർ വരെ 320, ഈ നിരക്കിനേക്കാൾ 
കൂടുതൽ സംഖ്യ ഒരു കാരണവശാലും പിരിക്കാൻ 
പാടുള്ളതല്ല. 


7. ടെണ്ടർ ലഭിക്കുന്ന വ്യക്തി വാഹനങ്ങളിൽ നിന്നും 
പാർക്കിംഗ് പിരിക്കുവാനുള്ള അവകാശം മറ്റ് വ്യക്തി 
കൾക്ക് കൈമാറാൻ പാടുള്ളതല്ല. 
8. സ്റ്റാഫിന് ഓഫീസിൽ നിന്നും പ്രത്യേകം സ്റ്റിക്കർ 
നൽകുന്നതായിരിക്കും ഈ സ്റ്റിക്കർ ഉള്ള വാഹനങ്ങളിൽ 
നിന്നും പാർക്കിംഗ് ഫീ ഈടാക്കാവുന്നതല്ല . 
9. ലേലത്തിലും ടെണ്ടറിലും ഏറ്റവും കൂടിയ നിരക്ക് 

രേഖപ്പെടുത്തുന്ന ആൾക്ക് ടെണ്ടർ/ ലേലം 
ഉറപ്പിക്കുന്നതായിരിക്കും. 
10. ടെണ്ടർ ഫോറത്തിന് അപേക്ഷിക്കുന്നവർ 
അപേക്ഷയോടൊപ്പം അഡസ്സ് തെളിയി ക്കുന്നതിന് 
ആധാർ കാർഡ്, ഐഡന്റിറ്റി കാർഡ് എന്നിവയിൽ 

ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. 
| 11. മേൽപ്പറഞ്ഞ വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് 

ലംഘിക്കുന്നപക്ഷം കരാർ റദ്ദ് ചെയ്യുവാനുള്ള 
അവകാശം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


മെഡിക്കൽ കോളേജ് ആശുപത്രി, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


424 


